GOVERNMENT 


Kerala Gazette No. 45 dated 17th November 2020 . 

. 
PART I 


Section iji 


R - E 


കി 


8 


6 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം - ഡി ) വകുപ്പ് 


വിജ്ഞാപനം 

2020 ഫെബ്രുവരി 18 
നമ്പർ 18625 ലെഗ്.ഡി 2 / 2019 / നിയമം. തിരുവനന്തപുരം, 1195 കുംഭം 5 

1941 മാഘം 29 . 


2020 ഫെബ്രുവരി 17 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ 
താഴെ പറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദ ബാബു , പി . കെ . , 

നിയമ സെക്രട്ടറി. 


G, 4712020 / DTP ( 1 ) . 


11 


2 


2020 - ലെ 13 -ാം നമ്പർ ഓർഡിനൻസ് 


2020 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയൊന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1958 - ലെ കേരള വിദ്യാഭ്യാസ ആൿറ്റ് വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . 2019- ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ഓർഡിനൻസ് (2019 - ലെ 39 ) 
2019 സെപ്റ്റംബർ 8 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 

പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമ സഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടു വരുന്ന തിനുള്ള ഒരു ബിൽ 2019 ഒക്ടോബർ 28 -ാം തീയതി ആരംഭിച്ച് 

നവംബർ 21 -ാം തീയതി അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ 
സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


20 19 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിറുത്തുന്നതിനായി 2019 - ലെ 
കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) ഓർഡിനൻസ് (2019 - ലെ 40 ) 2019 ഡിസംബർ 7 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


2019 ഡിസംബർ 31-ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച കേരള 
സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം 
സംസ്ഥാന നിയമ സഭ യുടെ ഒരു ആക്റ്റ് കൊണ്ടു വ രു ന്ന തി നുള്ള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിറുത്തുന്നതിനായി 2020 - ലെ 
കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ഓർഡിനൻസ് ( 2020 - ലെ 2 ) 2020 ജനുവരി 9 -ാം തീയതി 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 

2020 ജനുവരി 29 -ാം തീയതി ആരംഭിച്ച് 2020 ഫെബ്രുവരി 12 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 


12 


3 


ഓർ ഡി നൻസിന് പകരം സംസ്ഥാന നിയ മ സ ഭ യുടെ ഒരു ആക്റ്റ് കൊണ്ടു 
വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും; 

ഭാര ത ത്തിന്റെ ഭര ണ ഘ ട ന യുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡപ്രകാരം 2020 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 2 ) 
2020 മാർച്ച് 10 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരുന്നതിനാലും; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കുന്ന പക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 

കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡ പ്രകാരം നൽക പ്പെട്ട അധികാ ര ങ്ങ ൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 

1. ചുരുക്കം പേരും പാരം ഭവും.- ( 1 ) ഈ ഓർഡിനൻസിന് 2020 -ലെ കേരള 
വിദ്യാഭ്യാസ ( ഭേദഗതി ) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


20 19 


മേ യ് 


31- ാം 


തീയതി പാബ ല്യ ത്തിൽ വന്ന തായി 


( 2 ) ഇത് 
കരുതപ്പെടേണ്ടതാണ്. 


2 . 


19 5 9 -ല 


ഈ 


195 8 - ല 


6 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. 
ഒാർഡി നൻ സ് നില വി ലി രി ക്കുന്ന 

കാല യള വിൽ 

കേര ള 
വിദ്യാഭ്യാസ ആക്റ്റിന് ( 1959 - ലെ 6 ) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക ) 3 മുതൽ 7 വരെ വകു പ്പു ക ളിൽ പരാമർശിച്ചിരിക്കുന്ന 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 


3. 4 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 4 -ാം വകുപ്പിൽ , 

( എ ) ( 1 ) -ാം ഉപവകുപ്പിൽ , “ വിദ്യാഭ്യാസ വകുപ്പ് എന്ന വാക്കുകൾക്ക് 
പകരം “ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

( ബി ) ( 2 ) -ാം ഉപവകുപ്പിൽ , “ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന 
വാക്കു ക ൾ ക്ക് പകരം “ പൊതു വിദ്യാ ഭ്യാസ ഡ യ റ ക് ടർ എന്ന വാക്കു കൾ 
ചേർക്കേണ്ടതാണ്. 


4, 9 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 9 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ, 
“ ഹെഡ്മാസ്റ്റർ ” എന്ന വാക്കിന് പകരം “ ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസ് 
അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൽ, അതതു സംഗതിപോലെ, ” എന്ന വാക്കുകളും 
ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ്. 


13 


4 


5. 17 -ാം വകുപ്പിന്റെ ഭേദഗതി. ( പധാന ആക്ടിലെ 17 -ാം വകുപ്പ് ( 23 -ാം 
ഉപവകുപ്പിൽ, - 


( എ ) ( ജി ) ഖണ്ഡത്തിൽ , “ ഹെഡ്മാസ്റ്റർമാർ എന്ന വാക്കിനു പകരം 
“ ഹെഡ്മാസ്റ്റർമാർ അല്ലെ ങ്കിൽ ഹെഡ്മി സ്ടസുമാർ അല്ലെ ങ്കിൽ സ് 
പിൻ സിപ്പൽമാർ അതതു സം ഗ തി പോ ലെ , ” എന്ന വാക്കു കളും ചിഹ്ന ങ്ങളും 
ചേർക്കേണ്ടതാണ്. 

( ബി ) ( എച്ച് ) ഖണ്ഡത്തിൽ , “ ഹെഡ്മാസ്റ്റർമാർ ” എന്ന വാക്കിനു പകരം 
“ ഹെഡ്മാസ്റ്റർമാർ അല്ലെ ങ്കിൽ ഹെഡ്മി സ് ടസുമാർ അല്ലെ ങ്കിൽ വൈസ് 
പ്രിൻസിപ്പൽമാർ അതതു സം ഗ തി പോലെ , എന്ന വാക്കു കളും ചിഹ്ന ങ്ങളും 
ചേർക്കേണ്ടതാണ്. 


- 00 


6. 22 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 22 -ാം വകുപ്പ് ( iv ) -ാം 
ഖണ്ഡത്തിൽ “ വിദ്യാഭ്യാസ വകുപ്പ് എന്ന വാക്കുകൾക്ക് പകരം “ പൊതുവിദ്യാഭ്യാസ 
വകുപ്പ് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


7. 34 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്റ്റിലെ 34 -ാം വകുപ്പിൽ 
“ വിദ്യാഭ്യാസ വകുപ്പ് എന്ന വാക്കുകൾക്ക് പകരം “ പൊതുവിദ്യാഭ്യാസ വകുപ്പ്” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


8. റദ്ദാക്കലും ഒഴിവാക്കലും.- ( 1 ) 2020 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) 
ഓർഡിനൻസ് ( 2020 - ലെ 2 } ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


(2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗതി ചെയ്യ പ്പെ ട്ട പ ധാന ആക്റ്റിൻ കീ ഴിൽ ചെയ്തതോ ചെയ്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ, ഈ ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്ത തായോ എടുത്ത തായോ 
കരുതപ്പെടേണ്ടതാണ്. 


ആരിഫ് മുഹമ്മദ് ഖാൻ, 


ഗവർണ്ണർ . 


( ശരിത്തർജ്ജമ ) 


ഇന്ദുകല പി . , 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


14 


